Regn . No . KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2015 


- Reg. No . KL / TV ( N )/ 634/2015-17 


Overnm 


GOVERNM 


കർ 


ാർ 


രള സർക 
VMENT OF K 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 4 


തിരുവനന്തപുരം, 

- ചൊവ്വ 


2015 ജനുവരി 6 
6th January 2015 

1190 ധനു 22 
22nd Dhanu 1190 


നമ്പർ 


Vol. IV 


No . 


Thiruvananthapuram , 

Tuesday 


1936 പൌഷം 16 
16th Pousha 1936 


PART III 
Stores Purchase 


Revenue Department 


ദർഘാസ് നോട്ടീസ് 


[ നമ്പർ എഫ് .1/ 2014 -15) 


നമ്പർ എഫ്3- 49097 / 2014 . 


2014 ഡിസംബർ 12. 


- ഇടുക്കി കളക്ടറേറ്റിലും ഇടുക്കി ജില്ലയിലെ മറ്റ് റവന്യൂ 
ആഫീസുകളിലും 2014 - 15 വർഷത്തിൽ നിലവാരമുള്ള നല്ല 
വിൽപ്പനാനന്തര സേവനമുള്ള കമ്പനികളുടെ ബ്രാൻഡഡ് 
കംപ്യൂട്ടറുകൾ (11 എണ്ണം) വിതരണം ചെയ്യുന്നതിന് അംഗീകൃത 
ഉത്പാദകരോ വിതരണക്കാരോ ആയവരിൽ നിന്നും മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


കംപ്യൂട്ടറുകളുടെ മിനിമം നിലവാരം ഇന്റൽ കോർ ഐ3 
4 -ാം തല മു റ , 4 ജിബി ഡിഡിആർ 3, 500 ജി . ബി സാറ്റ 
ഡിസ്ക് , ഡി . വി . ഡി റൈറ്റർ, 18.5 എൽ. ഇ . ഡി . മോണിട്ടർ, 
മൾട്ടി മീഡിയ കീ ബോർഡ്, ഒ.എസ്. ലിനക്സസ് ഉബൻഡു , 
3 വർഷ വാറന്റി തുടങ്ങിയവ. 

അടങ്കൽ തുക ? 3,30,000 . 
നിരതദ്രവ്യം ? 3,300. 
ദർഘാസ് പ്രമാണങ്ങളുടെ വില ? 735 ( നികുതി ഉൾപ്പെടെ.) 

ദർഘാസ് വിൽക്കുന്ന തീയതിയും സമയവും - 5 -1- 2015 
മുതൽ 15 - 1- 2015 ഉച്ചയ്ക്ക് 1 മണിവരെ. 

ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 15 - 1-2015 വൈകിട്ട് 3 മണിവരെ. 

- ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 16- 1- 2015 , 
രാവിലെ 11.30 - ന്. 


നിബന്ധനകൾ 


1. ദർഘാ സിൽ കാണിച്ചിരിക്കുന്ന വില / നിരക്ക് എല്ലാ 
നികു തി കളും, കംപ്യൂട്ടറുകൾ ഇടുക്കി ജില്ലയിലെ 
റവന്യൂ ആഫീസുകളിൽ സ്ഥാപിച്ചു തരുന്നതിനുള്ള 
ചെലവും ഉൾപ്പെടെ ആയിരിക്കേണ്ടതാണ്. 
2. ദർഘാസ് അടക്കം ചെയ്ത കവറിന് പുറത്ത് ദർഘാസ് 
നമ്പർ 1 / 2014 - 15 എന്നും കംപ്യൂട്ടർ നൽകു ന്ന തിന് 
എന്നും രേഖ പ്പെ ടു ത്ത ണം . ആ ഫീ സിൽ നിന്നും 
നൽകുന്ന ദർഘാസ് പ്രമാണങ്ങളിൽതന്നെ നിരക്കുകൾ 

രേഖപ്പെടുത്തി സമർപ്പിക്കേണ്ടതാണ്. 
3. നിശ്ചിത സമയത്തിനുശേഷം ലഭിക്കുന്ന ദർഘാസുകളും, 
അ പൂർണ്ണ മായി രേഖപ്പെടു ത്തി യതും, നിര ത ദ്രവ്യം 
കെട്ടി വ യ് ക്കാ ത്തതും, പാ രംഭ ഉട മ്പടി ഉള്ളടക്കം 
ചെയ്യാത്തതും ആയ ദർഘാസുകളും നിരസിക്കുന്നതാണ്. 
നിരതദ്രവ്യം, ഇടുക്കി കളക്ടറുടെ പേരിൽ പൈനാവ് 
എസ്. ബി . റ്റി. യിൽ മാറത്തക്ക രീതിയിൽ ഡി . ഡി . ആയി 
നൽകേണ്ടതാണ്. 


കൂടുതൽ വിവരങ്ങൾ ഇടുക്കി ജില്ലാ കളക്ടറേറ്റുമായി 
ബന്ധപ്പെടേണ്ടതാണ്. 


കളക്ടറേറ്റ്, 
ഇടുക്കി. 


( ഒപ്പ്) 
ജില്ലാ കളക്ടർ. 


